Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. oal. MmuO 
KL / TV (N )/12 /2009 -2011 


ke 


V 
GOVERY 


Om 
VMENT OF 


KERALA 


त्यावर 


199 * 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


14th September 2010 
2010 omogomio 14 
23rd Bhadra 1932 

1932 solßo 23 


36 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


of SIs fit for promotion as CIs for the year 2007 ( for 
the vacancies in 2008 ), as the disciplinary proceedings 
pending against him ended not in full exoneration , but it 
ended in “ Censure ” . His position in the above Select 
List will be Sl. No. 72 as shown below . 


Select List for the year 2007 


NOTIFICATION 
No. T4/64056 / 2009. 

15th July 2010. 
The Ad -hoc DPC (Lower ) held on 16 - 2 - 2010 , 
had examined the cases of Sri Santhosh , N . C . and 
Sri George Joseph , M ., Sub Inspectors of Police for 
inclusion of their names in the Select List of Sis fit for 
promotion as CIs for the year 2007 ( for the vacancies in 
2008). The Committee arrived at the following decisions. 

1. Sri Santhosh , N . C. 

The Ad- hoc DPC ( Lower) examined his case and 
decided to include him as Sl. No . 62 (a ) in the Select List 
of SIs fit for promotion as CIs for the year 2007 ( for the 
vacancies in 2008) as shown below . 
Select List for the year 2007 

Sl. No . 62 Sri Biju , K . R . 
Sl. No. 62 (a ) Sri Santhosh , N . C . 

Sl. No. 63 Sri Santhosh , P. K . 
2 . Sri George Joseph , M . 

The Ad-hoc DPC (Lower ) examined his case and 
decided to include him as last person in the Select List 


Sl. No. 71 Sri Alex Baby 

Sl. No. 72 Sri George Joseph, M . 
The above decision of the DPC was approved by 
Government vide Letter No. 23671 / A2 / 10 /Home dated 
14 -7 - 2010 . 


The Select List of Sis fit for promotion as CIs for 
the year 2007 (for the vacancies in 2008 ) published 
vide Police Headquarters Notification No. T4 / 13536 / 08 
dated 7 -5 -2008 stands modified to this extent. 


JACOB PUNNOOSE , 
Director General of Police and 

Convenor, 
Departmental Promotion 

Committee (Lower). 


Police Headquarters , 
Thiruvananthapuram . 


14th SEPT . 2010 ) 


POLICE DEPARTMENT 


ലേലപരസ്യം 


( 5) 


Two Wheeler 


നമ്പർ ഇ2- 9437 / 2006 / ക്യൂ . 

2010 ആഗസ്റ്റ് 28. 
- The Kerala Escheits and Forfeiture Act 1964 - ലെ 
13 (1), 14 സെക്ഷനുകൾ അനുസരിച്ച് ജില്ലാ കളക്ടർ എന്ന 
നിലയിൽ ടിയാനിൽ നിക്ഷിപ്തമായ അധികാരപ്രകാരം, കൊല്ലം 
ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തിയതനുസരിച്ച് കൊല്ലം ജില്ലാ 
പോലീസ് സൂപ്രണ്ട് പുറപ്പെടുവിക്കുന്നത്. 
-- കൊല്ലം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 
വിവിധ കാരണങ്ങളാൽ ബന്തവസ്സിൽ എടുത്തതും നാളിതുവരെ 
ഉടമസ്ഥത സംബന്ധിച്ച് ആരും അവകാശവാദം ഉന്നയിക്കാ 
ത്തതുമായ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടിക 1- ൽ പ്രതിപാദി 
ച്ചിട്ടുള്ള വാഹനങ്ങൾ വാഹന ഭാഗങ്ങൾ താഴെ പട്ടിക 2 - ൽ 
കാണിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 

കസ്റ്റ ഡി യിൽ എടു ക്ക പ്പെട്ട താഴെ പട്ടി ക യിലെ 
വാഹ ന ങ്ങൾ/ വാഹന ഭാഗ ങ്ങൾ കാല താ മസം കൂടാതെ 
തീർപ്പാ ക്ക ണ മെന്ന് ബഹു . കേരള ഹൈക്കോട തിയുടെ 
2 - 8 - 2008 -ാം തീയതിയിലെ എം എ സി എ 1458 / 08 നമ്പർ 
ഇടക്കാല ഉത്തരവനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 
ഈ വാഹനങ്ങൾ വാഹന ഭാഗങ്ങൾ 2010 സെപ്റ്റംബർ 27 -ാം 
തീയതി മുതൽ 2010 ഒക്ടോബർ 8 -ാം തീയതി വരെയുള്ള 
ദിവസ ങ്ങ ളിൽ പട്ടിക യിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള 
സമയത്തും സ്ഥലത്തും വച്ച് പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. 

നിരതദ്രവ്യം 
വാഹനത്തിന്റെ ഇനം 


രൂപ 


(1) (2) (3) 

| ( 4) 
- 9 9 KL 04- G-1543 Hero Honda 

10 10 KL 02 - M- 1042 Hero Honda 
11 11 KL 01- N - 722 Hero Honda 
12 12 MH 04-5684 Suzuki 
13 13 KL 02- V-1036 Bajaj 
14 14 KL 16- C- 618/3 TVS 
| 15 15 KL 04- A - 2852 Yamaha 
16 16 KL 02- V-1644 TVS 
17 19 KL 02 - 755 Bajaj 

20 KL 02 -E -2210 Hero Honda 
21 KL 02- A - 8071 Suzuki 
22 KL 02 -F- 1759 Bajaj 

23 KL 02 -J- 7469 Suzuki 
| 24 KL 02 -P - 4686 Bajaj 

25 KRA- 4319 Bajaj Chethak 
24 27 KL 02- E -3887 Yamaha 
25 28 KL 02- W-3995 Bajaj 
26 29 KL 02-D -6149 Bajaj 

- 30 KL 02- AA- 5481 Bajaj 
28 31 KL 02- L - 1813 Kinetic 

32 KL 02 - C-3307 Suzuki 
- 33 KL 01- C - 5845 Bajaj 

34 AJ 13-3M-2931 Bajaj Chethak 
35 KL 01 - U -458 Yamaha 
36 KL 02 -A -9706 LML Vespa 

37 KL 05-3426 TVS 
- 38 KL 02 - T- 647 TVS 
- 39 KL 02 - L -9233 Hero Honda 
- 40 KL 02 -L -6380 Suzuki 

41 KL 05 - H - 7953 Bajaj M -80 
39 42 KL 01 -P -8716 Bajaj 

- 43 KL 04- B - 6412 Bajaj M -80 
41 44 KL 02- AB -141 Bajaj 
42 45 KL 02 -5407 Bajaj 
43 46 KL 01- U -574 LML 
44 47 KL 02 -2869 Bajaj Chethak 

48 KL 02- T-3251 TVS 
46 49 KRQ 2458 Bajaj Chethak 
47 54 KL 01- U -458 Yamaha 

55 KL 02- A -9706 LML Vespa 
49 56 KL 05- S-5426 TVS 
50 57 KL 02- M-7147 Suzuki 

- 58 KL 02- M- 1764 Hero Honda 
52 59 KBV 2649 3 /WGC 
53 60 KL 01- A -9734 Autoriksha 


150 


250 


ഇരുചക്ര വാഹനങ്ങൾ 
മുച്ചക്ര വാഹനങ്ങൾ 
നാലുചക്ര വാഹനങ്ങൾ 
- ( കാർ, ജീപ്പ് മുതലായവ ) 
ഇടത്തരം വാഹനങ്ങൾ 

( ടെമ്പോ, മിനിലോറി മുതലായവ) 
ഹെവി വാഹനങ്ങൾ ( ലോറി, ബസ്) 


500 


750 


1, 000 


പട്ടിക - 1 


No. Code 
(1) (2) 


Reg. No. 

(3) 


Category 

(4) 


Type of Vehicle 

(5) 


Kundara Police Station 


Two Wheeler 


| 1 1 KBV 7194 
2 2 KL 02-418 

3 KL 02 - L -6924 
-- 4 KL 02-12-72 
5 5 KL 02463 
6 6 KL 02- 8660 

7 7 KL 04 -1388 
- 8 8 KL 02 -2018 


Enfield M /CY 
Bajaj MCY 
Yamaha 
TVS 
Bajaj 
Bajaj MCY 
Hero Honda 
Vespa 


Three Wheeler 


14th SEPT . 2010 ] 


POLICE DEPARTMENT 


85 


(1) 


(2) 


(3) 


(5 ) 


(1) (2) 


(3) 


(4 ) 


(5) 


54 61 KL 02 -B - 9012 Bajaj Autoriksha Three Wheeler 
55 62 KL 02- C -2329 Bajaj Autoriksha 
56 63 KL 02 -E -651 Bajaj Autoriksha 
57 64 KL 02 -B -802 Bajaj Autoriksha 
58 65 KL 02-H -8843 Bajaj Autoriksha 
59 67 KL 02 -A -2725 Bajaj Autoriksha 
60 68 KL 02 -C - 9874 3/WGC 
61 69 KL 02 -S - 3638 Bajaj Autoriksha 
62 70 KL 02-B -2986 Bajaj Autoriksha 
63 71 KL 02- A -2775 Bajaj Autoriksha 
64 72 KL 02-G -2802 Bajaj Autoriksha 
65 73 KL 02-E -651 Bajaj Autoriksha 
66 74 PY -01/D -7449 Maruti Car 
67 75 KBV -2111 Maruti Car 
68 76 KL 02- F - 2788 Maruti Car 
69 77 KL 02-M - 9609 Bajaj Autoriksha 
70 79 KL 07 -D -7875 TATA -LGC 
71 80 TN 02A -3227 TATA - LGC 
72 81 KL 05 - 7286 CC 
73 82 KL 02 -J-4913 Bajaj Autoriksha 
74 83 KL 02-H -5168 Bajaj Autoriksha 

84 KL 02-F -4564 Autoriksha 
86 KL 02-D -680 Bajaj Autoriksha 
87 KL 02-J-4143 Bajaj Autoriksha 
88 KL 02 -G -4115 3/WGC 
89 KL 02-B -3032 Bajaj Autoriksha 

90 KL 02-J-4143 Bajaj Autoriksha 
81 91 KL 02 -J- 2669 Bajaj Autoriksha 

92 KL 04 -D -66 Ambassador Car 
83 94 KL 02-G -9393 Bajaj Autoriksha 
84 95 KL 02 -L - 2652 Bajaj Autoriksha 

9 KL 02 -K -4623 Bajaj Autoriksha 
86 97 KL 02 -K -8328 Bajaj Autoriksha 
87 98 KL 02 -A -9622 Bajaj Autoriksha 
88 99 KL 02-L -2652 Bajaj Autoriksha 
89 100 KL 06 -5345 LGC 

Heavy Vehicles 
90 101 KL 02-G -4515 LGC 
91 102 KL 02 -J-8820 LGC 


6 108 KL 16 -D -5917 
7 109 KCT 6924 
8 110 KL 01-G -2140 
9 111 RJ/20 -4096 
10 112 KL 01-J-5027 
11 115 KL 16 - 1147 
12 116 KL 02-B -3189 
13 117 KL 01-C -629 
14 118 KL 16 /B -9792 
15 119 KL 04 -B - 1487 
16 120 KL 04 /M - 1944 
17 121 KL 16 - A -3038 
18 122 KL 02- D -8224 
19 124 KL 03 -M -2789 
20 125 KL 02-P -4580 
21 126 KL 01 -E -4904 
22 127 KL 07-D - 325 
23 129 KL 01-E -3398 
24 130 KL 01 -F -3138 
25 131 KL 02- N - K -544 
26 132 KET 3260 
27 133 KL 02-B -7427 
28 135 KL 04 -C -4150 
29 142 KL 04-B -4508 
30 144 KL 01-M -4296 
31 145 KBT-5783 
32 147 KCT- 5257 

148 KL 01-J-8047 
150 KL 02 -Q -8418 
151 KL 01- R - 9896 

152 KL 13 -C -4193 
37 154 KL 01- M -7721 
38 155 KL 02- A -8142 
39 156 KL 01-J-3373 
40 157 KRR -669 
41 158 KRQ -7661 
42 159 KL 04 -3989 
43 160 KRQ-8252 
44 161 KL 01-9814 
45 162 KL 02-D - 2489 
46 164 KLB - 2718 
47 165 KL 04 -B -7495 
48 167 KL 02-B -2246 
49 168 KL 02-G -1177 
50 169 KRM 6246 


Yamaha Two Wheeler 
Bajaj Chethak 
M -80 
Super 
Kinetic 
Herohonda 
Bajaj Kawasaki 
Herohonda 
Yamaha 
Chethak 
TVS 
Discover 
Suzuki 
Herohonda 
Herohonda 
Herohonda 
LMV 
Yamaha 
Bajaj 
Suzuki 
Bullet 
Bajaj 
Suzuki 
Bajaj 
Bajaj 
LML 
Yamaha 
LML 
TVS 
LML 
LML 
M -80 
Bajaj 
Yamaha 
Bajaj 
LML 
M -80 
Chethak 
M -80 
M -80 
H . M 
M & M 
Autoriksha Three Wheeler 
Telco Four Wheeler 
MUL 


Two Wheeler 


Paripally Police Station 
1 103 MXT 2600 Bullet 
2 104 KL 02-G -9577 Bajaj 
3 105 KL 10- 982 Kinetic 
4 106 KL 09-1345 Chethak 
5 107 KL 02 -L -7226 Bajaj 


14th Sept . 2010 ] 


POLICE DEPARTMENT 


(1) (2) 


(3) 


(4) 


(5 ) 


(1) (2) 


(3) 


(4) 


(5) 


M /Car 


Four Wheeler 


51 170 
52 171 


KL 01- M -8998 
KL 03 -5521 


Swaraj 
Autoriksha 


Six Wheeler 
Three Wheeler 


LGV 


42 220 KL 04A - 9059 
43 221 KL 3B 2187 
44 222 KRB 835 
45 224 KL 11C 8789 
46 225 KL 02A -3888 
47 223 KL 7B 8555 


Two Wheeler 


LGV 
Pickup 
HGV 
HGV 


Heavy Vehicle 


99 


East Kallada Police Station 
1 230 KL 02H -6615 Bajaj A /R Three Wheeler 
2 224 KL 08C -4388 H /H M . Cycle Two Wheeler 
3 225 KL 01D -5303 Suzuki 
4 226 KL 01D -2798 Bajaj 
5 227 KL 02D -9867 Suzuki 

228 KL 02B -2351 Suzuki 
7 229 KER 8133 Yamaha 


Two Wheeler 


Ezhukone Police Station 
1 173 KL 2B - 443 Scooter 
2 174 KL 2B -7507 Motor Cycle 
3 175 KL 2U - 1094 
4 176 KL 04 -5463 
5 177 KL 01E -9179 Scooter 
6 178 KL 01A -8037 Motor Cycle 
7 179 KL 2M -8267 
8 180 GJ 15A -2513 
9 181 KL 2P -3614 
10 183 KL 2H -3894 
11 184 KL 2 J-8404 
12 185 TN 67 Z 3708 Scooter 
13 186 KL 24 -7573 Motor Cycle 
14 187 KRQ 4997 Scooter 
15 188 KL 02M -6231 Motor Cycle 
16 189 KLU 2519 Scooter 
17 190 KL 07A - 2330 
18 191 KRQ 7230 
19 192 KL 02B -4626 
20 193 KL 01K -6119 
21 194 KL 02B -3989 
22 195 KL 02V -6038 Motor Cycle 
23196 KL 02D -4995 
24 197 KL 02U - 1702 
25 199 KL 07AB -7064 
26 200 KL 02H -8793 
27 201 KL 053 - 9491 
28 202 KL 03E -5729 
29 203 KRU 735 
30 204 KL 02M -8725 
31 205 KL 07W -3339 
32 206 KL 2B - 9985 Autoriksha 
33 207 KL 02Y -6345 
34 208 KL 2N -5504 
35 209 KL 02P -1822 
36 210 KL 02B - 1831 
37 211 KL 02E -9122 
38 212 KL 02F -8257 
39 213 KL 02B - 9739 3W G /V 
40 216 KBT 4390 

M /Car 
41 219 KL 03E -2984 M /Car 


Kilikollur Police Station 
1 237 KRU 1330 Suzuki 
2 238 KL 05 C -2076 Bajaj 
3 239 KEK 5375 LML 
4 240 KL 02E -4085 RX -100 
5 241 KL 02W - 389 TVS 
6 242 KL 02K -7487 Bajaj 
7 243 KL 02B -6295 RX - 100 
8 244 KL 01 785 Chetak 
9 245 TCM 2293 LML 
10 246 KL 02C -0122 Splendor 
11 247 MH 5B -5029 RX - 100 
12 248 KRU 9953 TVS 
13 249 KL 02-2594 Chetak 
14 231 KL 02M -5723 A /R 
15 232 KL 02N - 1817 A / R 
16 250 KL 08 F -1700 H /H 
17 251 KL 01-7154 Bajaj 
18 252 KL 05 C - 2076 Bajaj 
19 253 KL 02W -389 TVS 

254 KL 013-6401 Bajaj 

255 KL 05 -7795 H /H 
22256 KL 02V -2740 Chetak 
23 257 KL 01 B -5762 H /H 
24 258 KL 07- 4156 Yamaha 
25 259 KL 02-F-6171 Chetak 
26 260 KL 02-W -4277 Victor 
27 261 KL 01-H -6858 Bajaj 
28 233 KL 02-J- 1904 A /R 


Three Wheeler 


Two Wheeler 


Three Wheeler 


Four Wheeler 


Three Wheeler 


14th SEPT . 2010 ] 


POLICE DEPARTMENT 


(1) (2) 


(3) 


(1) (2 ) 


(3) 


(4) 


പട്ടിക) 2 


- ( 5) 


Two Wheeler 
Three Wheeler 
Two Wheeler 


ക്രമനമ്പർ 


ലേലം 


29 262 KL 04-J-3399 
30 234 KL 02 - H -8722 
31 263 KL 02-B -1967 
32 264 KL 02- N -9677 
33 235 KL 02 -Y-2263 
34 236 KL 03A - 5783 


വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 

കേന്ദ്രം 


Chetak 
A/ R 
Bajaj 
TVS 

MGC 
IGC 


wisFoolárro 


ദിവസവുംസമയവും 


oteFo 


വാഹനംവാഹന ഭാഗങ്ങളുടെ 


പരിശോധനയ്ക്ക് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ 


Six Wheeler 


1 പള്ളിത്തോട്ടം 


27 - 9 - 2010 - 
- പകൽ 11 മണി 


11 


എസ് . ഐ ., 
പള്ളിത്തോട്ടം 


Pallithottam Police Station 


- 2 കിളികൊല്ലൂർ 28 - 9 - 2010 - 34 എസ്. ഐ ., 

പകൽ 11 മണി കിളികൊല്ലൂർ 
- 3 ഈസ്റ്റ്കല്ലട - 30 - 9 - 2010 - 7 എസ് . ഐ ., 

പകൽ 11 മണി ഈസ്റ്റ്കല്ലട 
4 കൊല്ലം വെസ്റ്റ് 1- 10 - 2010 19 എസ് . ഐ ., 

പകൽ 11 മണി - കൊല്ലം വെസ്റ്റ് 
5 പാരിപ്പള്ളി 

52 എസ് . ഐ ., 

പകൽ 11 മണി പാരിപ്പള്ളി 
- 6 എഴുകോൺ 6 - 10 - 2010 - 47 എസ്. ഐ ., 

പകൽ 11 മണി എഴുകോൺ 


4 - 10 - 2010 


| 7 കുണ്ടറ 


എസ് . ഐ ., 


8 - 10 - 2010 -- 91 
പകൽ 11 മണി 


കുണ്ടറ 


1 267 KRU 6585 Bajaj M /CY Two Wheeler 
2 268 MD2BDDZZMW Bajaj 

46323 
3 269 KL 02- Y-7766 Bajaj 
4 270 KCT 8722 Yamaha 
5 271 KRU 9544 Bajaj 
6 272 KRU 9276 

Bajaj 
7 273 KRB 2843 Bajaj 
8 274 KL 02- K - 2546 Yamaha 
9 275 KL 02- N-897 Hero Honda 
10 276 KL 02-K - 7836 Yamaha 
11 277 KL 02-T-608 

West Police Station 
1 278 KL 02 -S -3682 Pulsar Bajaj Two Wheeler 
2 279 KL 02- 5087 Bajaj Kawazaki 
3 281 KL 13C -7436 Yamaha 
4 282 KL 04-D -7285 Bajaj Chetak 
5 283 KL 02 - J- 8772 Bajaj 
6 284 KL 02- N -7359 Activa 
7 285 KL 02- N - 8219 Chetak 
8 286 KL 05- D -1758 Suzuki 
9 287 KBV 2490 Yamaha 
10 288 KL 02- N -3053 TVS Star 
11 289 KL 04-3255 Bajaj Kawazaki 
12 290 KL 01- K - 9788 Kawazaki 

| 291 KL 02-D - 6172 Suzuki 
14 292 KL 02- M-7909 TVS 
15 293 KL 02-A4466 Bajaj 
16 294 KL 11- K - 9265 HHC BS 
17 295 UP 9296 

Suzuki 
18 296 KL 08 - D -070 HHCD 100 
19 298 KL 04- C -5740 Suzuki 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്തുതന്നെ ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപ് മേൽപ്പറഞ്ഞ വാഹനങ്ങൾക്ക് വാഹനഭാഗ 
ങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് 
രസീത് വാങ്ങേണ്ട താ ണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് തങ്ങൾ അടച്ച നിരതദ്രവ്യം ലേലസ്ഥലത്തു 
വച്ചുതന്നെ തിരിച്ച് നൽകു ന്ന താ ണ്. ടെണ്ടർ നൽകാൻ 
ആഗ്രഹിക്കുന്നവർ പ്രസ്തുത ടെണ്ടർ സീൽ ചെയ്ത കവറിൽ 
നേരിട്ടോ തപാൽ മുഖേനയോ “ ജില്ലാ പോലീസ് സൂപ്രണ്ട്, 
ജില്ലാ പോലീസ് ആഫീസ്, കൊല്ലം എന്ന വിലാസത്തിൽ 
2010 സെപ്റ്റം ബർ മാസം 25 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 
3 മണിക്ക് മുമ്പായി കിട്ടത്തക്കവിധം അയക്കേണ്ടതാണ്. 
ടെണ്ടറിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽസൃത ബാങ്കിൽ 
നിന്നും “സൂപ്രണ്ട്ഓഫ് പോലീസ്, കൊല്ലം ജില്ല ” യുടെ 
പേരിൽ വാങ്ങിയിട്ടുള്ള നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. കവറിനു മുകളിൽ “ വാഹന 
ലേലത്തിനുള്ള ടെണ്ടർ- വാഹന നമ്പർ............... എന്ന് 
പ്രത്യേകം രേഖ പ്പെ ടു ത്തി യി രി ക്കേ ണ്ട താ ണ് . ടെണ്ടർ 
നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത്തന്നെ 
ഹാജരായിരിക്കേണ്ടതാണ്. 


- ലേലം അവ സാ നിച്ചാലുടൻ ടെണ്ടർ തുറക്കുന്ന തും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക നൽകുന്നയാൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് നൽകുന്നതാണ്. ലേലം 
കഴി ഞ്ഞാലുടൻ ലേല / ടെണ്ടർ സംഖ്യയുടെ പകുതിയും 
മുഴുവൻ തുകയുടെ നിയമാനുസൃത നികുതിയുമടക്കം വരുന്ന 
തുക ( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്ത് 


14th SEPT. 2010 ). 


POLICE DEPARTMENT 


88 


നിരതദ്രവ്യം 


ക്രമ 

- വാഹന വിവരണം 
നമ്പർ 


വച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേ ണ്ട തും ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റിയാലുടൻ ബാക്കി തുകയും 
കൂടി അടച്ച് സ്വന്തം ചെല വിലും ഉത്ത ര വാ ദി ത്വത്തിലും 
വാഹനങ്ങൾ വാഹനഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 


രജിസ്റ്റർ 
നമ്പർ 


രൂപ് 


3,250 


1998 മോഡൽ 
മഹീന്ദ്ര ജീപ്പ് 


- 


2 


3 ,500 


കെ .എൽ. - 01 എം 
9985 

കെ .എൽ. - - 01 പി 
3025 

കെ .എൽ. - 01 പി. 
3026 


3 ,500 


ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടു 
ത്തിയിട്ടുള്ള ആൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
വാഹനം/ വാഹനഭാഗം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതും 
മുൻ ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന സംഖ്യ യ് ക്ക് മു ൻ ലേല ക്കാ രൻ അ വ കാ ശി 
അല്ലാത്തതുമാണ്. 

- ലേലം ചെയ്യുവാനുദ്ദേശിക്കുന്ന വാഹനങ്ങൾ/ വാഹന 
ഭാഗങ്ങൾ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 
അന്യത്ര ചേർത്ത പട്ടികയിൽ പ്രത്യേകംഅധികാരപ്പെടുത്തപ്പെട്ട 
ഉദ്യോഗസ്ഥർ മുഖാന്തിരം 2010 സെപ്റ്റംബർ മാസം 15 -ാം തീയതി 
മുതൽ 25 -ാം തീയതിവരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള 
സമയത്ത് പരിശോധന നടത്താവുന്നതാണ്. 

- ഈ ലേല പരസ്യത്തോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടികയിൽ 
പരാമർശിച്ചിട്ടുള്ള വാഹനവുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥാവകാശമോ 
തർക്കമോ ലേലം ചെയ്യു ന്നത് സംബന്ധിച്ച് പരാതിയോ 
ആക്ഷേപമോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 
10 ദിവസത്തിനകം കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന പരാതി/ 
ആക്ഷേപം/ ഉടമസ്ഥാവകാശം യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 
- യുക്തമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേലം/ ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം കൊല്ലം ജില്ലാ 
പോലീസ് സൂപ്രണ്ടിൽ നിക്ഷ്പിതമായിരിക്കുന്നതാണ്. വിശദ 
വിവരങ്ങൾക്ക് പ്രസ്തുത ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 

ലേലം കൊണ്ട് വാഹനങ്ങൾക്ക് നിയമപരമായ രേഖകൾ 
ലഭ്യ മ ല്ലാ ത്ത പക്ഷം ആയത് ലഭി ക്കു ന്ന തി നു വേണ്ടി ഈ 
നോട്ടീസ് പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ച് വാഹനം 
രേഖാമൂലം കൈപ്പറ്റി 30 ദിവസത്തിനകം മോട്ടോർ വെഹിക്കിൾസ് 
റൂൾസിലെ 57 ( 1) -ാം ചട്ടപ്രകാരം ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് 
ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 


ലേ ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേൽ പറഞ്ഞ 
ഓരോ വാഹനത്തിനും നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേല 
സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. മേൽ വാഹനങ്ങ 
ളുടെവിൽപനയ്ക്ക്മുദ്രവച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. 
ദർഘാസുകൾ (ഓരോ വാഹനത്തിനും പ്രത്യേകം) നേരിട്ടോ 
തപാൽ മുഖേനയോ ജില്ലാ പോലീസ് ഓഫീസിൽ 1- 10 - 2010 -ാം 
തീയതി പകൽ 2 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ്. ദർഘാ 
സിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിലെടുത്ത 
നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം 
അടച്ച രസീതി അടക്കം ചെയ്യേണ്ടതാണ്. കവറിനുമുകളിൽ 
"" ഡിപ്പാർട്ടുമെന്റ് വാഹനം ലേല ത്തിൽ വാങ്ങു വാ നുള്ള 
ടെണ്ടർ - വാഹന നമ്പർ........................ എന്ന് വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം/ ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 

പര സ്യ ലേലം അ വ സാ നിച്ചാ ലു ടൻ ദർ ഘാ സു കൾ 
തുറ ക്കു ന്നതും ലേല ത്തി ലോ ദർഘാസിലോ ഏതിലാണ് 
കൂടുതൽതുക ആയതിന് ലേലം ഉറപ്പിക്കുന്നതുമാണ്. വാഹനം 
ലേലത്തിലെടുത്തയാൾ ഉടൻ തന്നെ ലേല ദർഘാസ് തുകയുടെ 
പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവച്ചുതന്നെ 
അടച്ച്രസീത്വാങ്ങേണ്ടതാണ്. ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കിതുകയും നിയമാനുസൃതമായ 
വിൽപന നി കു തിയും അടച്ച് സ്വന്തം ചെല വിലും 
ഉത്തരവാദിത്വത്തിലും വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. 

ഏതെ ങ്കിലും കാരണ വശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പു ന ർ ലേ ല ത്തിൽ സർക്കാ രി നു ണ്ടാ കുന്ന നഷ്ടം 
മുൻ ലേല ക്കാ ര നിൽനിന്നും ഈടാ ക്കു ന്ന തും മറിച്ച് 
കൂടു ത ലായി ലഭിക്കുന്ന തുകയ്ക്ക് മുൻ ലേല ക്കാ രന് 
യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 

മേൽ പറഞ്ഞ വാഹനങ്ങൾ ലേലതീയതിക്ക് മുമ്പുള്ള 
10 പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് കാസറഗോഡ് 
ജില്ലാ സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടി 
റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കാസറഗോഡ് ജില്ലാ 
പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


ലേലപരസ്യം 


നമ്പർ ഇ2- 17483 / 2009 / ജി. 

- 2010 ആഗസ്റ്റ് 20. 
കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയി 
ലുള്ളതും കാസറഗോഡ് സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് 
കമാണ്ടന്ററിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ 
പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റ് ജീപ്പുകൾ 4 - 10 - 2010 -ാം തീയതി 
പകൽ 11 മണിക്ക് മേൽ പറഞ്ഞ കാര്യാലയ പരിസരത്തുവച്ച് 
പരസ്യലേലം/ ദർഘാസ് വഴി വിൽപന നടത്തുന്നതാണ്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


